Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg . No. രജി. നമ്പർ 
| KL / TV ( N )/ 634/ 2012 - 14 


: 


IAN 


GOVERND 


- 
കര 


രള സർക 


ർക്കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


| No. 


30th April 2013 
2013 ഏപ്രിൽ 30 
10th Vaisakha 1935 
1935 വൈശാഖം 10 


| 18 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Police Department 


ലേലപരസ്യം 
നമ്പർ ജി2 - 21025 / 05വ . 

2013 ഏപ്രിൽ 2. 
വയനാട് ജില്ലാ പോലീസ് കാര്യാലയം നിലനിൽക്കുന്ന 
കെട്ടിടവും ടി കെട്ടിടത്തിന്റെ അടുത്തുതന്നെ സ്ഥിതിചെയ്യുന്ന 
ഡിസി ആർബി പ്രവർത്തിക്കുന്ന കെട്ടിടവും ഏറ്റെടുത്ത് 
പൊളിച്ച് നീക്കുന്നതിനായി 2013 മേയ് മാസം 2 -ാം തീയതി 
രാവിലെ 11 മണിക്ക് വയനാട് ജില്ലാ പോലീസ് ഓഫീസ് 
പരിസരത്തുവച്ച് ( മേൽ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം) 
പരസ്യലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ്. 

ലേല ത്തിൽ പങ്കെ ടു ക്കുന്നവർ ടി കെട്ടിട ങ്ങ ൾക്ക് 
നിശ്ചയിച്ചിട്ടുള്ള 7 , 500 നിരതദ്രവ്യം ലേലസ്ഥലത്ത് അടച്ച് 
രസീത് വാങ്ങേ ണ്ട തും കൃത്യ സ മ യത്ത് ലേല ത്തി ന് 
ഹാജരാക്കേണ്ടതുമാണ്. ലേലത്തിന് മുദ്രവച്ച ക്വട്ടേഷനുകളും 
പരിഗണിക്കുന്നതാണ്. മുദ്രവച്ച ക്വട്ടേഷനുകൾ 30 - 4 - 2013 -ാം 
തീയതി വൈകുന്നേരം 4 മണിവരെ വയനാട് ജില്ലാ പോലീസ് 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ക്വട്ടേഷനോടൊപ്പം നിശ്ചിത 
നിരതദ്രവ്യം അടച്ചതിന്റെ രസീതും ഉൾപ്പെടുത്തിയിരിക്കേണ്ട 
താണ്. ക്വട്ടേഷൻ നൽകുന്ന കവറിനുമുകളിൽ “ വയനാട് ജില്ലാ 
പോലീസ് ഓഫീസ് കെട്ടിടം പൊളിച്ച് ലേല ത്തിൽ 
വാങ്ങുന്നതിനുള്ള ക്വട്ടേഷൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
ക്വട്ടേ ഷ നു കൾ ലേലം കഴിഞ്ഞാൽ ഉടൻ തുറക്കു ന്നതും 
ലേലത്തിലോ/ ക്വട്ടേ ഷ നിലോ ഏതിലാണ് കൂടുതൽ തുക 
കാണിക്കു ന്നത് എന്ന തി ന നു സ രിച്ച് ബന്ധ പ്പെട്ട യാൾക്ക് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം/ ക്വട്ടേഷൻ 


ഉറപ്പിച്ച ഉടൻ തന്നെ തുകയുടെ പകുതി ലേലസ്ഥലത്തുവച്ച് 
തന്നെ ബന്ധപ്പെട്ട ആൾ അടയ്ക്കേണ്ടതും നിരതദ്രവ്യം കിഴിച്ച് 
ബാക്കി തുക വിൽപ്പന നികുതി ഉൾപ്പെടെ ലേലം സ്ഥിര 

പ്പെ ടു ത്തിയ ഉത്ത രവ് കിട്ടി 10 ദി വ സ ത്തി നകം 15 
ദിവസത്തിനകം അടച്ച് കെട്ടിടം സ്വന്തം ചെലവിൽ പൊളിച്ച് 
മാറ്റേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവർക്ക് ലേലം 
കഴിയുന്ന മുറയ്ക്ക് അവർ അടച്ച നിര തദവ്യം തിരിക 
നൽകുന്നതാണ്. 

എന്തെങ്കിലും കാരണവശാൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ മേൽപ്പറഞ്ഞ നിബന്ധന ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
കെട്ടിടം പുനർലേലം ചെയ്യുന്നതുമാണ്. ഇതുമൂലം സർക്കാരിന് 
നഷ്ടം സംഭവിച്ചാൽ ആയതിന് ടിയാൻ ഉത്തരവാദിയായി 
രിക്കുന്നതും ആയത് ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
എന്നാൽ പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ 
ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 

-- മേൽപ്പറഞ്ഞ കെട്ടിടങ്ങൾ എല്ലാ ദിവസവും ആഫീസ് 
പ്രവർത്തി സമയത്ത് വയ നാട് ഭരണ വിഭാഗം ഡെപ്യൂട്ടി 
പോലീസ് സൂപ്രണ്ടിന്റെ അനുവാദത്തോടെ പൊതുജനങ്ങൾക്ക് 
പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കൂടാതെ ലേലം 
മാറ്റിവയ്ക്കു ന്ന തിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള 
അ ധി കാരം വയനാട് ജില്ലാ പോലീസ് മേധാ വി യിൽ 
നിക്ഷിപ്തമാണ്. 
ജില്ലാ പോലീസ് ഓഫീസ്, 

- ( ഒപ്പ്) 
വയനാട്, കൽപ്പറ്റ നോർത്ത്. ജില്ലാ പോലീസ് മേധാവി. 


6th Nov . 2012 ] 


POLICE DEPARTMENT 


നമ്പർ രജിസ്റ്റർ 


ലേല പരസ്യം 

ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 

ലേല ത്തിലോ, ദർ ഘാ സിലോ ഏതിലാണോ കൂടു തൽ 
നമ്പർ ഇ2-18577 / 2011/ കെഎപി.4. 

2013 ഏപ്രിൽ 5. -- തുകയുള്ളത് ആ തുകയ്ക്ക് ലേലം താത്കാലികമായി 
കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പ് കെ . എ . പി . 4 -ാം 

സ്ഥിര പ്പെ ടു ത്തി ക്കൊ ടു ക്കു ന്നതും ലേലംകൊണ്ട്യാൾ 
ബറ്റാലിയൻ അധീനതയിലുള്ളതും കാലഹരണപ്പെട്ടതുമായ 

ഉടൻതന്നെ ലേലസംഖ്യയുടെ പകുതി സംഖ്യ ( നിരതദ്രവ്യം 

കിഴിച്ച്) ലേലസ്ഥലത്തുതന്നെ അടയ്ക്കേണ്ടതാണ്. ബാക്കി 
താഴെപ്പറയുന്ന വാഹനങ്ങൾ 21-5 -2013 - ന് രാവിലെ 11 മണിക്ക് 
കെ . എ . പി. 4 -ാം ബറ്റാലിയൻ ആസ്ഥാനത്തുവെച്ച്പരസ്യമായി 

തുകയും നിയ മാ നു സ ത നികു തിയും ലേലം സ്ഥിര 

പ്പെടുത്തിയ ഉത്ത ര വ് നൽകി 10 ദിവ സ ത്തി നു ള്ളിൽ 
ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ്. 

ബറ്റാലിയൻ ഓഫീസിൽ അടച്ച് സ്വന്തം ചെലവിൽ വാഹനം 
വാഹന 

നീക്കം ചെയ്യേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ 

ഡീസൽ 
കമ 
ഇനം മോഡൽ 

പെട്രോൾ 

നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കി നൽകുന്നതാണ്. 
നമ്പർ 

ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം കൊണ്ടയാൾ 
| 1 KL 01 S 853 Jeep Mahindra & Mahindra ഡീസൽ 

മേൽപ്പറഞ്ഞ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
CL 500 MDL 2000 

ടിയാൻ അടച്ച തുക സർക്കാ രി ലേക്ക് മുതൽകൂട്ടുന്നതും 
2 KL 01 S 860 Jeep Mahindra & Mahindra ഡീസൽ 

വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. അപ്രകാരമുള്ള 
CL 500 MDL 2000 

പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവി 
3 KL 13 C 5834 Jeep Mahindra & Mahindra wimuros ച്ചാൽ ആയതിന് മുൻ ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും 
CL 500 MDL 1996 

ആയത് ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. എന്നാൽ 

പുനർ ലേ ല ത്തിൽ കൂടു തൽ തുക ലഭിച്ചാൽ 
- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 

ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 
സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് ലേലസ്ഥലത്ത് നേരിട്ട് ഹാജ 
രാകേണ്ടതും നിരതദ്രവ്യമായി ? 5,000 ലേലസ്ഥലത്ത് അടച്ച് - ടി വാഹനങ്ങൾ ലേലത്തിന് മുൻപുള്ള എല്ലാ പ്രവൃത്തി 
രസീത് വാങ്ങേണ്ടതുമാണ്. 

ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 
കൂടാതെ ടി ലേലത്തിൽ സീൽ ചെയ്ത ദർഘാസുകളും 

5 മണി വ രെയുള്ള സമയത്ത് കെ . എ . പി . 4 -ാം 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ നൽകാൻ താല്പര്യ 

ബറ്റാലിയനിലെ ബന്ധ പ്പെട്ട വരുടെ അനു മ തിയോടുകൂടി 

പരിശോധിക്കാവുന്നതാണ്. 
മുള്ളവർ അയത് മുദ്രവച്ച കവറിൽ നിരതദ്രവ്യമായ ? 5, 000 
( അയ്യായിരം രൂപ മാത്രം) ഏതെങ്കിലും ദേശ സാൽകൃത - യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു കാരണവും 
ബാങ്കിൽ നിന്നും കമാണ്ടന്റ്, കെ . എ . പി . 4 -ാം ബറ്റാലിയന്റെ കാണിക്കാതെ ലേലം മാറ്റി വെക്കു ന്ന തിനോ, അസ്ഥി ര 
പേരിലുള്ള ഡി മാന്റ് ഡാഫ് റ്റ് സഹിതം കമാ ണ്ട ന്റ് , പ്പെടു ത്തു ന്ന തി നോ ഉള്ള അധികാരം കെ . എ . പി . 4 -ാം 
കെ . എ . പി . 4 -ാം ബറ്റാലിയൻ, മാങ്ങാട്ടുപറമ്പ്, കണ്ണൂർ- 670 567 ദളം കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
എന്ന വിലാസത്തിൽ 2013 മേയ് 20 -ാം തീയതി വൈകുന്നേരം 
5 മണിക്ക് മുമ്പ് കിട്ടത്തക്ക വണ്ണം സമർപ്പിക്കേ ണ്ട താ ണ്. 
ക വ റിന്റെ പുറത്ത് വാഹ ന ത്തിന്റെ രജി സ്റ്റർ നമ്പരും കമാണ്ടന്റിന്റെ കാര്യാലയം, 

( ഒപ്പ്) 
പരസ്യനമ്പരും സഹിതം " വാഹനലേലത്തിനുള്ള ദർഘാസ് കെ . എ . പി . 4 -ാം ദളം, 

കമാണ്ടന്റ്, 
എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 

മാങ്ങാട്ടുപറമ്പ്, കണ്ണൂർ. 

കെ . എ . പി. 4 -ാം ബറ്റാലിയൻ. 


